STORES PURCHASE 


Agriculture Department 


നിബന്ധനകൾ 


| RE - TENDER NOTICE 
No. Fin (2 ) 13731/2005. 

10th May, 2007. 
Sealed Tenders are invited from authorized firms/direct 
Company/branch (preferably ISO certificate ) for the supply 
of one Handycam with the following specification and as 
per the terms and conditions quoted below . 

The tenders should be superscribed as “ Tender for 
one Handycam ” addressed to the Director of Agriculture 
(S . C . Unit ), Aryasala , Chalai P. O ., Thiruvananthapuram -695 
036 so as to reach the undersigned at 5 pm . on or before 
16 -6 - 2007 . Late tenders will not be accepted . The tenders 
will be opened by the Director of Agriculture (S .C .Unit) at 
3pm . on 18 -6 - 2007 in the presence of such tenderers or 
their authorized representatives who may be present at 
the time. 


- ഡയറക്ടർ, കൃഷിവകുപ്പ് (മണ്ണു സംരക്ഷണ വിഭാഗം), 
തിരുവനന്തപുരം- 695 036 എന്ന മേൽവിലാസമെഴുതിയ ദർഘാ 
- സുകൾക്ക് പുറത്ത് “ ഒരു ഹാൻഡിക്യാമറ ” സപ്ലേ ചെയ്യുന്നതി 
നുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കണം. ടി ദർഘാസുകൾ 
16 - 6 - 2007 വൈകുന്നേരം 5 മണിക്കോ അതിന് മുൻപോ 
കിട്ടിയിരിക്കണം. ദർഘാസുകൾ 18 - 6 - 2007 വൈകുന്നേരം 3 
മണിക്ക് കരാറുകാരോ അവരുടെ പ്രതിനിധിയോ ഹാജരുണ്ടായി 
രുന്നാൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ കേരള കൃഷി വകുപ്പ് (മണ്ണുസംര 
ക്ഷണ വിഭാ ഗം ) തിരു വ ന ന്ത പു രം - 695 036 ഡയറക്ടർ 
ആഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. ടി ഫാറങ്ങളിൽ 
മാത്രമേ ദർഘാസ് സമർപ്പിക്കുവാൻ പാടുള്ളൂ. ദർഘാസിനുള്ള 
ഫാറങ്ങൾ ലഭിക്കുന്നതിന് ഫാറം ഒന്നിന് 150 രൂപയും വാറ്റും 
ചേർന്നുള്ള തുക ( വില മടക്കിക്കൊടുക്കുന്നതല്ല ) ആഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് അപേക്ഷകളുടെ വില്പന 15 - 6 - 2007 
5 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫാറങ്ങളുടെ പകർപ്പിന് 
കോപ്പി ഒന്നിന് 100 രൂപയും വാറ്റും അടയ്ക്കേണ്ടതാണ്. കരാർ 
പ്രകാരമുള്ള തുകകൾ 31 - 3 - 2008 വരെ സ്ഥിരമായിരിക്കണം. 

- മൊത്തം കരാർ തുകയുടെ 2 . 5 ശതമാനത്തിന് തുല്യമായ 
തുക നിരതദ്രവ്യമായി ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി കൃഷിവകുപ്പ് 
ഡയറക്ടർ, (മണ്ണുസംരക്ഷണവിഭാഗം) അവർകളുടെ പേരിൽ 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ,വെള്ളയമ്പലം, തിരുവനന്തപുരം 
ശാഖയിൽ മാറത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 


Intending tenderers may on application to the 
Director of Agriculture (S . C .Unit ), Thiruvananthapuram 
695 036 obtain the requisite tender forms on which tenders 
should be submitted . Application for the tenders should 
be supplied from the Accounts Section of the Director of 
Agriculture (S . C .Unit), Thiruvananthapuram on office 
hours by a cash remittance of Rs. 150 + VAT which is the 
price fixed for the form which is not refundable under any 
circumstances . The duplicate tender forms will be issued 
@ Rs. 100 + VAT per copy. The tender forms are not 
transferable. The sale of tender forms will be closed at 5 
p . m . on 15 -6 - 2007. The rates quoted should remain firm 
till 31 - 3 - 2008 . The tender should be accompanied with 
Earnest Money Deposit of 2 . 5 % of the total quoted value 
as Demand Draft payable at SBT, Vellayambalam , 
Thiruvananthapuram drawn in favour of the Director of 
Agriculture ( S. C . Unit ), Thiruvananthapuram- 36 . 

The price quoted should include all the expenses 
towards delivery and installation /demonstration of the item 
in the Soil Survey Wing of the Director of Agriculture 
(S . C .Unit ), Thiruvananthapuram . The Demand Draft 
Commission charged by the Bank during the time of 
payment of money should be borne by the firms themself. 
The tenderers are bound to observe all the rules and 
regulations stipulated in the Store Purchase Manual, 
Kerala Financial Code and Treasury Code. 

The undersigned has the right to accept or reject 
any tender without quoting any reasons in this regard . 

കേരള കൃഷി ( മ ണ്ണു സം രക്ഷ ണ വി ഭാ ഗം ) വകു പ്പിലെ 
സോയിൽ സർവ്വേ യൂണിറ്റിലേക്ക് ഒരു ഹാൻഡിക്യാമറ വാങ്ങു 
ന്നതിനുവേണ്ടി അംഗീകൃത ഏജൻസികളിൽ നിന്നോ കമ്പനി 
കളിൽ നിന്നോ ( ഐ . എ സ്. ഒ . സർട്ടിഫിക്കറ്റ് ഉള്ള വർക്ക് 
മുൻഗണന) മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടി 
ഉപ ക ര ണ ത്തിന്റെ വ്യക്തവും വിശ ദ വു മായ വി വ ര ണം 
ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. 


ടി ഉപകരണം കൃഷിവകുപ്പ് (മണ്ണുസംരക്ഷണവിഭാഗം), 
ഡയറക്ടറേറ്റിലെ സോയിൽ സർവ്വേ വിഭാഗത്തിൽ സ്വന്തം 
ചെലവിൽ വിതരണം ചെയ്യേണ്ടതാകുന്നു . 

- വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ തുക കൈപ്പറ്റുന്ന 
സമയത്ത് ബാങ്കിന്റെ ഡി . ഡി . കമ്മീഷൻ കരാറുകാരൻ 
വഹിക്കേണ്ടതാണ്. എല്ലാ സ്റ്റോർ പർച്ചേഴ്സ് നിയമങ്ങളും 
ഫിനാൻഷ്യൽ കോഡിലെ നിയമങ്ങളും പാലിക്കാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനാണ്. ഒരു കാരണവും കൂടാതെ കരാറുകൾ നിര 
സിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

SPECIFICATION 
| 1 Mega Pixel DVD Handycam with supplied 5 . 1 ch 

Surround Sound Mic 
Zoom ( 12xOptical, 800xDigital) 
6 .9 cm (2.7 ) wide Hybrid LCD Monitor 
Professional Quality Carl Zeiss Vario Tessar Lens 
Super Night shot plus 
Memory stic slote for still camera function with Standard 
accessories and I GB Memory site and carrying case. 

| ( Sd.) 
Addl. Director (Soil Survey) 

For Director of Agriculture 
Thiruvananthapuram. 

( S. C .Unit). 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ ( 5)- 4011/ 2007. 

2007 മേയ് 16 . 
ഇടുക്കി ജില്ലയിലെ വിവിധ കൃഷി ഭവനുകളിലും കൃഷി 
ഭവനുകളിൽ നിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലത്തും ജില്ലയിലെ 
കൃഷി വകുപ്പിന് കീഴിലുള്ള മറ്റ് ആഫീസുകളിലും 2007 - 08 
വർഷം ഈ ആഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങ 
ളിൽ നിന്നും വിത്ത്, നടീൽ വസ്തുക്കൾ, മറ്റ് അവശ്യ സാധ 
നങ്ങൾ എന്നിവ ശേഖരിച്ച് കൃത്യമായി എത്തിക്കുന്നതിന് 
സ്വകാര്യ ലോറി ഉടമകളിൽനിന്നും ലോറി കോൺട്രാക്ടർ 
മാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
തെങ്ങിൻ തൈകൾ 1500 എണ്ണവും കുരുമുളകു വളളികൾ 
4000 എണ്ണവും മറ്റ് ഫലവൃക്ഷ ഗ്രാഫ്റ്റ്ക ൾ ഉൾപ്പെടയുളള 
കൂടതൈകൾ 1000 എണ്ണവും വീതം മിനിമം ഒരു ലോഡിൽ 
വഹിക്കുവാൻ ശേഷിയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. 
ടി അളവുകളും എണ്ണവും പരമാവധിയായി കണക്കാക്കുവാൻ 
പാടില്ല . ഓരോ ട്രിപ്പും ഈ ആഫീസിൽ നിന്നുമുള്ള നിർദ്ദേശ 
പ്രകാരം ക്രമീകരിക്കേണ്ടതാണ്. വസ്തുക്കൾ ലോറിയിൽ 
കയറ്റി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഇറക്കുന്നതുവരെ എന്തെങ്കിലും 
കുറവോ കേടുപാടുകളോ സംഭവിച്ചാൽ ആയതിന്റെ ഉത്തര 
വാദി കോൺട്രാക്ടർ മാത്രമായിരിക്കും. പ്ലാസ്റ്റിക് കൂടുകളിൽ 
വളർത്തിയ തൈകൾ ഒരു നിരയിൽ കൂടുതൽ വയ്ക്കുവാൻ 
പാടുള്ളതല്ല . 

വിതരണ വസ്തുക്കളുടെ പട്ടിക യും വാഹനങ്ങളുടെ 
സഞ്ചാരക്രമത്തിനുള്ള ഉത്തരവും കോൺട്രാക്ടർതന്നെ നേരിട്ട് 
ഈ ആഫീസിൽ നിന്നും വാങ്ങേണ്ടതും നിർദ്ദേശിക്കുന്ന 
പ്രകാരം ടിപ്പുകൾ ക്രമീകരിക്കേണ്ടതുമാണ്. നടീൽ വസ്തുക്കൾ 
എത്തിക്കു ന്ന തി നായി ഉപയോഗിക്കുന്ന വാഹ ന ങ്ങൾ ടി 
പ്രവർത്തിക്കായി ഏറ്റവും കുറഞ്ഞ ദൂരം മാത്രം വരുന്ന റൂട്ട് 
വിനിയോഗിക്കേണ്ടതാണ്. 


ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസു 
കാരന്റെ ദർഘാസ് കൃഷി ഡയറക്ടറുടെ അംഗീകാരത്തിന് 
വിധേയമായി സ്വീകരിക്കുന്നതും ടിയാൾ ജാമ്യ നിക്ഷേപമായി 
5,000 ( അയ്യായിരം മാത്രം) രൂപ ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറുടെ പേരിൽ ബാങ്ക് ഡാറ്റായി നൽകേണ്ടതാണ്. 
കൂടാതെ 50 (അൻപത്) രൂപയുടെമുദ്ര പത്രത്തിൽ നിർദ്ദിഷ്ട 
വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഒരു കരാറും എഴുതി സമർപ്പിക്കേ 
ണ്ടതാണ്. ഏതൊരു ദർഘാസും കാരണം കൂടാതെ നിരസിക്കു 
- ന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം പ്രിൻസിപ്പൽ 
കൃഷി ആഫീസറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാസു 
കൾക്ക് ബാധകമായ എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. ഇതോടൊപ്പം ചേർത്തിട്ടുള്ള പ്രത്യേക 
നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ടെണ്ടർ സ്വീകരിക്കുക 
യുളളു . 

- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് 
വിലയായ 400 ( നാ നൂറ്) രൂപയും ടി തുകയുടെ 4 % വാറ്റ് 
നികുതിയും അടച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ഒന്നിന് വില 
യായ 200 ( ഇരുന്നൂറ് മാത്രം) രൂപയും 4 % വാറ്റ് നികുതിയും 
അടച്ച് വാങ്ങാവുന്നതാണ്. 

- ഫോറം വില്പന 2007 ജൂൺ മാസം 4 -ാം തീയതി ഒരു 
മണിവരെ ഈ ഓഫീസിൽ നിന്നും നടത്തുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
അിറയാവുന്നതാണ്. 


നിബന്ധനകൾ 


- വാഹനത്തിനു ളള ഏറ്റവും കുറഞ്ഞ വാടക നിരക്ക് 
ലോഡ് കിലോമീറ്ററിന് ( ലോഡുമായി സഞ്ചരിക്കുന്ന കിലോ 
മീറ്ററിന് മാത്രം) സാധാരണ റോഡ്, ഹൈറേഞ്ച് റോഡ് 
എന്നതിന് പ്രത്യേകം, ടെണ്ടർ ഫോമിൽ രേഖപ്പെടുത്തണം. 
വസ്തുക്കൾ ലോറിയിൽ കയറ്റുന്നതും ഇറക്കുന്നതും അതത് 
കേന്ദ്രത്തിലെ തൊഴിലാളികൾ ആയതിനാൽ കയറ്റിറക്കുകൂലി 
അനുവദിക്കുന്നതല്ല. 

യാതൊരു കാരണവശാലും പോളിത്തീൻ കവറിൽ 
വളർത്തിയ തൈകൾ ഒന്നിനുമുകളിൽ മറ്റൊന്നായി കയറ്റി 
വയ്ക്കുവാൻ പാടില്ല . 

ഓരോ ദർഘാസിനോടൊപ്പവും ഇടുക്കി പ്രിൻസിപ്പൽ 
കൃഷി ആഫീസറുടെ പേരിൽ എടുത്തിട്ടുളളതും തൊടുപുഴ 
യിലെ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ മാറിയെടുക്കാവു 
ന്നതുമായ 5,000 ( അയ്യായിരം മാത്രം) രൂപയുടെ ഡിമാൻഡ് 
ഡാഫ്റ്റും നിരതദ്രവ്യമായി ഈ ആഫീസിൽ കെട്ടിവയ്ക്കേണ്ട 
താണ്. കൂടാതെ ടെണ്ടറിലെ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശി 
ക്കപ്പെട്ട പ്രകാരം ഒരു ഉടമ്പടിയും 50 ( അമ്പത്) രൂപയുടെമുദ 
പത്രത്തിൽ ടെണ്ടറിനൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ 2007 ജൂൺ മാസം 11 -ാം തീയതി പകൽ 
1 മണി വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നുതന്നെ 
ഉച്ചകഴിഞ്ഞ്2 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ, ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ആഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത 
ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അടുത്ത 
പ്രവൃത്തി ദിവസം ടെണ്ടറുകൾ തുറക്കുന്നതാണ്. 


1. - ഈ ആഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലത്തും 

സമയത്തും ആവശ്യപ്പെടുന്നത് വാഹനങ്ങൾ ലഭ്യമാ 
ക്കേണ്ടതാണ്. 
ഏറ്റവും കുറഞ്ഞ ദൂരം വരുന്ന റൂട്ടുകളിൽകൂടി മാത്രം 
ലോഡുമായി വാഹനം ഓടിക്കേണ്ടതാണ്. 
ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആയവ മുഴു വൻ 
ഇറക്കിത്തീരുന്നതുവരെ സാധനങ്ങളെ സംബന്ധിച്ച് 
മുഴുവൻ ഉത്തരവാദിത്വവും കരാറുകാരനിൽ മാത്രം 

നിക്ഷിപ്തമായിരിക്കും. 
- 4. ഓരോ ട്രിപ്പിന്റേയും ടിപ്പ് ഷീറ്റുകൾ അതാത് ട്രിപ്പ് 

കഴിയുന്ന മുറയ്ക്ക് അകമ്പടി ഉദ്യോഗസ്ഥനെ ഏൽപ്പി 

ക്കേണ്ടതാണ്. 
5 . ഓരോ ട്രിപ്പിലും ഏതു സാധനം, ഏതളവിൽ കയറ്റ 

ണമെന്നുളളത് ആഫീസിൽ നിന്നും യഥാസമയം 
അറിയിക്കുന്നതാണ്. 
ഈ ആഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന അളവിലും 
എണ്ണ ത്തിലും കുറച്ച് ലോഡ് കയറ്റി കൊണ്ട് 
പോകുന്നപക്ഷം, അങ്ങനെ സഞ്ചരിക്കുന്നതിനുളള 
ദൂരത്തിനുളള ചാർജ്ജ്യാതൊരു കാരണവശാലും 
നല്കുന്നതല്ല. ആയത് മുഖാന്തിരം സർക്കാരിനുണ്ടാ 
കുന്ന മുഴുവൻ നഷ്ടവും കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതായിരിക്കും. 
ടിപ്പ് ഷീറ്റ്, ഇൻവോയ്സ് എന്നിവ സമർപ്പിക്കുന്ന 
മുറയ്ക്ക് വിശദമായ പരിശോധന നടത്തിയതിനു 
ശേഷം ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചും ട്രഷറി നിയ 
ന്ത്രണങ്ങൾക്ക് വിധേയമായും മാത്രമേ കരാറുകാരന് 
തുക മാറി നൽകുകയുളളു . 


7 . 


(ഒപ്പ്) 
പ്രിൻസിപ്പൽകൃഷിആഫീസ്, 
ഇടുക്കി, തൊടുപുഴ. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


